Kerala Gazette No 11. dated 16th March 1976 
PART IV 


. 


Kerala State Housing Board 

NOTIFICATION 
Under Section 50 of the Kerala State Housing Board Act, 1971 
No. R1-1384 /74 . 

February 1976 . 
ELAMKULAM (EAST) HOUSING ACCOMMODATION SCHEME 
It ishereby notified that the Kerala State Housing Board has framed a 
Housing Accommodation Scheme under the provisions of the Kerala 
State Housing Board Act, 1971 for the area comprised within the 
boundaries described in the schedule hereunder . 

All particulars of the aforesaid Housing Accommodation Scheme 
including the following documents may be seen free of cost during office 
hours on any working day at the office of the Board situated at Santhi 
Nagar, Trivandrum -695001 and the office of the Regional Engineer , 
Cochin Housing Unit, C. R. C. Building , Pallimukku , M. G Road , 
Ernakulam , Cochin . 

1. Draft clauses of the Scheme ; 
2. A map of the area comprised in the Scheme ; 

3 . A statement of the land to be acquired for the Scheme. 
Copies of the documents mentioned in items 1 to 3 can be had from the 
Regional Engineer, Cochin Housing Unit on payment of the prescribed 
fee. Any person objecting the scheme may file his/her objections in writing 
before the Secretary of the Board within one month from the date of 
publication of the notification . Any notice required to be served by the 
Board in respect of the scheme shall for the purpose of these presents be 
deemed to be sufficiently served if it is left at the residence of the addressee 
and such notice shall also be deemed to be properly and duly served if it is 
sent by registered post to the party s residential address and such scrvice 
shall be deemed to have been made at the time at which the registered 
letter would in the ordinary course be delivered eventhough returned 
unserved . Objection received after the said day will not be considered . 

Congmu c0000 " COMMU7o68º cmoon cong nominmim . 1971-01 
GA030muc0000 " nomlocº cmodowo ° 00 50-6 . 

വകുപ്പും ( പകാരം 
പരസ്യപ്പെടുത്തുന്നത്. 
CA30mc0000 ° 

ഹൗസിംഗ് ബോർഡിൽ നിന്നും 1971-6 ei Caboso 
Mu c0000 ° mulocnº cmoowº ആക° ററിലെ 

വ്യവസ്ഥക Loo 
താഴെ പറയുന്ന ഷെഡ്യൂളിൽ വിവരിക്കുന്ന അതിരുകൾക്കുള്ളിൽ കിടക്കുന്ന 
സ്ഥലത്ത് ഒരു ഹൗസിംഗ് സ്കീം ഏർപ്പെടുത്തുന്നതിനുവേണ്ടി ഒരു പദ്ധതി 
ആവിഷ്കരിക്കുന്നതായിട്ട് ഇതിനാൽ എല്ലാപേരേയും തെര്യപ്പെടുത്തിയിരി 

2008 . 
G. 21 / V 


2 


പററിയുള 


താഴെ പറയുന്ന പ്രമാണങ്ങൾ ഉൾപ്പെടെ ടി പദ്ധതിയെ 
എല്ലാ വിവരണങ്ങളും തിരുവനന്തപുരത്ത് ശാന്തിനഗറിലുളള ബോർഡ് ആഫീ 
സിലും കൊച്ചിയിൽ റീജണൽ ഇഞ്ചിനീയരുടെ എറണാകുളം M. G. റോഡിൽ 
പളളിമുക്കിലുളള ആഫീസിലും സൂക്ഷിച്ചിട്ടുണ്ട്. ആയവ ആഫീസ് 
സമയങ്ങളിൽ സൗജന്യമായി പരിശോധിക്കാവുന്നതാണ്• 
(1) ഹൗസിംഗ് സ്കിമിൻറ 

കരട 

വ്യവസ്ഥകൾ ഉൾക്കൊളളുന്ന 
രേഖ ; 
( 2 ) ഹൗസിംഗ് സ്കീം ഉൾപ്പെട്ട സ്ഥലത്തിന്റെ പ്ലാൻ ; 
3) ഹൗസിംഗ് സ്കീം 

ആവശ്യത്തിലേക 

പൊന്നുംവിലയ്ക്ക 
എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെപ്പററിയുളള സ ° റേറററ ° മെൻറ്. 
ടി ഒന്നുമുതൽമൂന്നുവരെഅപമാണങ്ങളുടെ പകർപ്പ് കൊച്ചിൻ റീജണൽ 
ഇഞ്ചനീയറിൽനിന്ന് ചട്ടപ്രകാരമുളള ഫീസ് അടച്ചാൽ കിട്ടുന്നതാണ്. 

ടി പദ്ധതി യെപ്പററി ആക്ഷേപമുളളപക്ഷം ഈ : നോട്ടിഫിക്കേഷൻ 
1- സിദ്ധീകരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലമായി ടി 

ബോർഡ് സെകട്ടറിയെ അറിയിക്കേണ്ടതാകുന്നു . ബോർഡ് നൽകേണ്ടതായ 
ഏതൊരു നോട്ടീസും ബന്ധപ്പെട്ട വ്യക്തിയുടെ താമസസ്ഥലത്ത് പതിച്ചു 
നടത്തുകയോ തപാൽമാർഗ്ഗം അയാളുടെ 

അറിയപ്പെട്ട 

മേൽവിലാസത്തിൽ 
അയച്ചുകൊടുക്കുകയോ * ചെയ്താൽ ആയത് ആ ആൾ കൈപ്പറ്റിയതായി 
പരിഗണിക്കുന്നതാണ്. ടി തീയതിക്കുശേഷം കിട്ടുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 

ഷെഡ്യൂൾ 
District - Ernakulam . 

Taluk - Kanayannore. 

Vi lage — Elamkulam . 
SI . 

Survey No. 

Descript.on Extent 
No. 

Hect Ares Sq . m 
1 . 

611/1 Garden 

75 -04 
2 . 61 1/2 , 

19 43 
3 . 611/3 

00 81 
4 . 609/1 

26 : 91 
5 . 609/5 

7 29 


2 


Total 


1 29 48 


വടക്ക് - സർവ്വ 612 , 


അതിരുകൾ 
61115 , 54 


പടിഞ്ഞാറ് സർവ്വേ 
തെക്ക് - സർവ്വ 
കിഴക്ക് സർവ്വ 


61214 . 
609/2 , 
61 0 . 


61217, 
609/6, 
540. 


( എ . ണാകുളം തൃപ്പൂണിത്തുറ 

റോഡ്) 
61115 . 
609/13. 


( ഒപ്പ്) 
സെകട്ടറി. 


Kerala Gazetto No. 11 dated 16th March 1976 . 
PART IV 


Kerala State Housing Board 

ĮNOTIFICATION 
Under Section 50 of The Kerala State Housing Board 

Act, 1971. 
IRINJALAKUDA HOUSING ACCOMMODATION SCHEME, IRENJALAKUDA. 
No. R1-2990 /74 . 

17th February 1976 . 
It is hereby notified that the Kerala State Housing Board has framedla 
Housing Accommodation Scheme under the provisions of the Kerala State 
Housing Board Act, 1971 for the area comprised within the boundaries 
described in the schedule hereunder . 

All particulars of the aforesaid Housing Accommodation Scheme 
including the following documents may be seen free of cost during office 
hours on any working day at the office of the Board sitjated at Santhinagar , 
Trivandrum - 1 and the office of the Regional Engineer, Cochin Housing 
Unit, Pallimukku , M.G. Road , Ernakulam . 

(1) Draft clauses of the Scheme. 
(2) A map of the area comprised in the Scheme. 

(3) A statement of the land to be acquired for the Scheme. 
Copies of documents mentioned in items 1 to 3 can be had from the 
Regional Engineer, Cochin Housing Unit on payment of the prescribed fec . 
Any person objecting to the scheme may file his/her objections in writing 
before the Sccretary of the Board within one month from the date of 
publication of this notification . Any notice required to be served 
by the Board in respect of the scheme shall for the purpose oi 
these, presents be deemed to be sufficiently served if it is left at the residence 
of the addressec and such notice shall also be deemed to be properly and 
duly served if it is sent by registered post to the party s residential address 
and such service shall be deemed to have been made at the time atwhich 
the registered letter would in the ordinary course be delivered cven though 
returned unserved . Objection received after the 

said day will not be 
considered . 

GA030 m2° C0000 ° noomulochu mordowo nolau 103mland. 1971-0e 
Googo muc0000 Omlouso modow " 1873 dhº00 ° 50-5 .03/ 3 • Incos . 
പരസ്യപ്പെടുത്തുന്നത്. 

G9080 nuº60000" comloco Gojdu 1m733019.j. 1971-6703 
CABO muc0000 " aymuloccawodowo M ° 00700 jamuwaona .. 
താഴെ പറയുന്ന ഷഡളിൽ വിവരിക്കുന്ന അതിരുകൾക്കുളളിൽ കിടക്കുന്ന 
Mulej 0100 63003. ml. 

സ്ക്ം ഏർപ്പെടുത്തുന്നതിനുവേണ്ടി ഒരു 
പദ്ധതിആവിഷ്കരിക്കുന്നതായിട്ട് ഇതിനാൽ എല്ലാർപറേന • തെര്യപ്പെടു 
OD 10010105m . 

G. 23 /V . 


2 


താം ? പറയുന്ന പ്രമാണങ്ങൾ ഉൾപ്പെടെ ടി പദ്ധതിയപ്പററിയുളള എല്ലാ 
വിവരണങ്ങളും തിരുവനന്തപുരത്ത് ശാന്തിനഗറിലുളള ബോർഡ് ആഫീ 
സിലും, കൊച്ചിയിൽ റീജണൽ ഇഞ്ചിനീയറുടെ എറണാകുളം 
റോഡിൽ പളളിമുക്കിലുളള ഫീസിലും സൂക്ഷിച്ചിട്ടുണ്ട്. ആയവ 
പവർത്തന സമയങ്ങളിൽ ആഫീസ് സമയത്ത് സൗജന്യമായി പരിശോധിക്കാവു 
ന്നതാണ്, 

(1 ) ഹൗസിംഗ് സ്കീമിന്റെ കരട് വ്യവസ്ഥകൾ ഉൾക്കൊളളുന്ന ഭരഖ , 
2) ഹൗസിംഗ് സ കീം ഉടമപ്പെട്ട സ്ഥലത്തിന്റെ പ്ലാൻ. 
( 3 ) ഹൗസിംഗ് സ്കീം ആവശ്യത്തിലേക്ക് പൊന്നുംവിലയ്ക് 
എടു 
ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെപ്പററിയുളള സ്റേറററ്മെൻറ്. 

ടി ഒന്നു മുതൽ മൂന്നുവരെ പ്രമാണങ്ങളുടെ പകർപ്പ് കൊച്ചിയിലുളള 
റീജണൽ ഇഞ്ചിനീയറിൽനിന്ന് ചട്ടപ്രകാരമുളള് ഫീസ് അടച്ചാൽ കിട്ടുന്നതാണ്. 

ടി പദ്ധതിയെപ്പററി ആക്ഷേപമുളളപക്ഷം 
ഈ നോട്ടിഫിക്കേഷൻ 
പസിദ ° ധീകരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലമായി ടി 
ബാർഡ് സെക്രട്ടറിയെ അറിയിക്കേണ്ടതാകുന്നു . ബോർഡ് നൽകേണ്ടതായ 
ഏതൊരു നോട്ടീസും ബന്ധപ്പെട്ട വ്യക്തിയുടെ താമസസ്ഥലത്ത് പതിച്ച് 
നടത്തുകയോ തപാരമാർഗ്ഗം അയാളുടെ അറിയപ്പെട്ട മേൽവിലാസത്തിൽ 
രജിസ്ററർ ചെയ്ത്അയച്ചുകൊടുക്കുകയോചെയ്താൽ ആയത് കൈപറ്റാതെ 
മടക്കി അയച്ചിരുന്നാൽതന്നെയും സാധാരണ ഗതിയിൽ മേൽവിലാസക്കാരന 
കിട്ടാവുന്ന തീയതിയിൽ ആ ആൾ കൈപറ്റിയതായി പരിഗണിക്കുന്നതാണ്. 
ടി തീയതിക്ക ° ശേഷം കിട്ടുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

ഷെഡ്യൂൾ 
District - Trichur 

Taluk -- Mukundapuram 

Village - Irinjalakuda . 
Sl. No. Survey No. Description 

Extent in 

Hectare 
( 1) 213/1 Part Garden 

1 : 3274 
( 2) 24713 Part 

0 : 0243 
Total 

1 :3517 


5 


അതിരുകൾ 
വടക്ക് - സർവ്വ 243/1 Part, 247/4 
പടിഞ്ഞാറ്_സർവ്വ 242 ( റോഡ്) 
തെക്ക് - സർവ്വ 243/1 Part , 244/1 , 244/2 
കിഴക്ക് - സർവ്വ 241/2 , 247/3 Part. 


(ഒപ്പ്) , 
സെകട്ടറി 


Nerala Gazette No. JI dated 16th March ( 9IO 
PART. IV 

Kerala State Housing Board 

NOTIFICATION 
Under Section 50 of the Kerala State Housing Board Act, 1971 

NEDUMANGAD HOUSING ACCOMMODATION SCHEME 
No. R1-3072/ 73. 

14th February 1976. 
It is hereby notified that the Kerala State Housing Board has 
framed a Housing Accommodation Scheme under the provisions of the 
Kerala State Housing Board Act, 1971 for the area comprised with in 
the boundaries described in the Schedule hereunder . 

All particulars of the aforesaid Housing Accommodation Scheme 
including the following document may be seen free of cost during 
office hours on any working day at the office of the Board situated at 
Santhi Nagar , Trivandrum - l and the office of Regional Engineer, 
Trivandrum Housing Unit , Santhi Nagar, Trivandrum .. 

(1 ) Draft clauses of the scheme. 
(2 ) A map of the area comprised in the scheme. 
(3 ) " A statement of the land to be acquired for the schenne. 

Copies of documents mentioned in items 1 to 3 can be had from the 
Regional Engineer, Trivandrum Housing Unit on payment of the prescri 
bed fee. Any person objecting to the schememay file his /her objections 
in writing before the Secretary of the Board with in one month from the 
date of publication of this notification . Any notice required to be served 
by the Board in respect of the scheme shall for the purpose of these 
presents be deemed to be sufficiently served if it is left at the residence 
of the addressee and such notice shall also be deemed to be properly 
and duly served if it is sent by registered post to the party s residential 
address and such scrvice shall be deemed to have been made at the 
time at which the registered letter would in the ordinary course be 
delivered even though returned unserved . Objection received after 
the said day will not be considered . 

കേരളാ സ്റേറററ് ഹൗസിംഗ് ബോർഡ്, ഓഫീസിൽനിന്നും 1971 - ലെ 
കേരളാ സ്റേററ് ഹൗസിംഗ് ബോർഡ് ആക്ററ് 50 -ാം വകുപ്പും പ്രകാരം 
പരസ്യപ്പെടുത്തുന്നത്. 

കേരളാ സ ° റ് ഹൗസിംഗ് ബോർഡിൽ നിന്നും 1971 - ലെ കാളാ 
സ്റേറററ് ഹൗസിംഗ് ബോർഡ് ആക്ററിലെ വ്യവസ്ഥകൾ പകാരം താഴെ 
പറയുന്ന ഷെഡളിൽ വിവരിക്കുന്ന അതിരുകൾക്കുളളിൽ കിടക്കുന്ന ഒരു 
സ്ഥലത്ത് ഒരു ഹൗസിംഗ് സ്കീം , ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു 
പദ്ധതി ആവിഷ്കരിക്കുന്നതായിട്ട് ഇ തിനാല് എല്ലാ പേരേയും തെര്യപ്പെടു 
ത്തിയിരിക്കുന്നു . 

താഴെ പറയുന്ന പാാണങ്ങൾ ഉൾപ്പെടെ ടി പദ്ധതിയെപ്പററിയുളള എല്ലാ 
വിവരണങ്ങളും. തിരുവനന്തപുരത്ത് ശാന്തിനഗറിലുള് g ബാർഡ് ഓഫീ 
സിലും തിരുവനന്തപുരം റീജനൽ ഇഞ്ചനീയറുടെ തിരുവനന്തപുര. 
ശാന്തിഗറിലുളള ഓഫീസിലും . സൂക്ഷിച്ചിട്ടുണ്ട്. ആയവ 

ഒാഫീസ 
സമയങ്ങളിൽ സൗജന്യമായി പരിശോധിക്കാവുന്നതാണ്. 
G - 24v 


2 


0 


രഖാ 


(1 ) ഹൗസിംഗ സ് കീലിന്റെ കരട വ്യവസ്ഥകൾ ഉൾക്കൊളളുന്ന 

രഖ . 
(2 ) ഹൗസിംഗ് സ്കീം ഉൾപ്പെട്ട സ്ഥലത്തിന്റെ പ്ലാൻ. 
( 3) ഹൗസിംഗ് സ്കീം ആവശ്യത്തിലേക 

" പൊന്നും 

വിലയം ക് 
എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത പററിയുളള സ്റററ 

മെന്റ്റ്. 
ടി ഒന്നു മുതൽ മൂന്നു വരെ (പമാണങ്ങളുടെപകർപ്പ് തിരുവനന്തപുരം 
റീജണൽ ഇഞ്ചനീയറിൽ നിന്ന് ചട്ടപകാര മുളള ഫീസ് അടച്ചാൽ കിട്ടുന്ന 
താണ്. 

ടി പ 8 °ധതിയെപ്പററി ആക്ഷേപമുളള പക്ഷം ഈ നോട്ടിഫിക്കേഷൻ 
പസി8 ° ധീകരിക്കുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 

മുലമായി 
ടി ബോർഡ് സ്കട്ടറിയെ അറിയിക്കേണ്ടതാകുന്നു . ബോർഡ നൽകണ്ട 
തായ ഏതൊരു നോട്ടീസും ബന്ധപ്പെട്ട വ്യക്തിയുടെ താമസ സ്ഥലത്ത് 
പതിച്ചു നടത്തുകയോ തപാൽ മാർഗ്ഗം അയാളുടെ അറിയപ്പെട്ട മേൽ 
വിലാസത്തിൽ അയച്ചു കൊടുക്കുകയോ ചെയ്താൽ ആയത് കൈപററാതെ 
മടക്കി അയച്ചിരുന്നാൽ തന്നെയും സാധാരണ ഗതിയിൽ വിലാസക്കാ 
രന് കിട്ടാവുന്ന തീയതിയിൽ ആ ആൾ കൈപ്പററിയതായി പരിഗണിക്കുന്ന 
താണ്. ടി തീയതിക്കു ശേഷം കിട്ടുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്ന 
തല്ല . 

ഷഡ്യയ 

District -- Trivandrum 
Taluk - Nedumangad. 

Village - Nedumangad 
SL. No. Surrey No. 

Description Extent in 

Hectares 
2457| 4 

0.3943 
2 245715 

0.3943 
" 3 2454/1 

0.6232 
44 2 153 

1.2626 


1 


Garden 


t , 


Total 


2.6744 


വട ക 
പടിഞ്ഞാറ് 
തെക്കു 
കിഴ e _ 


അതിരുകൾ 
വട്ടപ്പാറ പഴകുറിറോഡ് സാവ്വ 2457/3 

സ 2459 
സർ 24 + 0/ 5, 2451/4 
സ് 2454/2, 24531, 2453/2 

( ഒപ്പ്), 
സെകട്ടറി 


